Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg . No . രജി. നമ്പർ 
KL /TV ( N )/12/ 2009 - 2011 


് 


പ 


OVERNM 


ാം 


ന സാ 


MENT OF 


KERALS 


- 


ന 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol . LIV 
വാല്യം 54 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th January 2009 

2009 ജനുവരി 27 
7th Magha 1930 
1930 മാഘം 7 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 
കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


- വിജ്ഞാപനം 


നമ്പർ ബി1- 3917/ സി . ആർ- 1. 

2008 ഡിസംബർ 30. 
കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3917 /RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത കൊച്ചി താലൂക്ക്, ഹാജി ഈസ്സാ സാലേ 
മുഹമ്മദ് ട്രസ്റ്റ് വക മട്ടാഞ്ചേരി വില്ലേജ് സർവെ 38, 39 , 1196 , 
1251, 1252 എന്നീ നമ്പരുകളിൽപ്പെട്ട 24 /4 സെന്റ് വസ്ത 
ക്കളും അതിൽ സ്ഥിതിചെയ്യുന്ന CC VI/ 635, 636, 637 , 638 , 
639 നമ്പർ കെട്ടി ട ങ്ങളും വിൽപ്പന നട ത്തു ന്ന തിന് 

ബോർഡിന്റെ അനുമതി തേടി ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- മേൽപ്പറഞ്ഞ വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന തിന് 
അ നു മതി നൽകുന്ന കാര്യ ത്തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപങ്ങളോ നിർദ്ദേശങ്ങളോഉണ്ടെങ്കിൽ 
ആയത് ഈ വിജ്ഞാപനം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
15 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരളാ 
സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി . ഐ . പി . റോഡ്, കലൂർ, കൊച്ചി 
- 17 എന്ന വിലാസത്തിൽ രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത തീയതിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭി 
പ്രായങ്ങളും യാതൊരു കാരണവശാലും ബോർഡ് പരിഗ 
ണി ക്കു ന്ന ത ല്ല എന്ന വിവ ര വും ബന്ധ പ്പെട്ട 
എല്ലാവരേയും അറിയിക്കുന്നു . 

( ഒപ്പ്) 
കൊച്ചി. 

ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


